Kerala Gazette No. 24 dated 20th November 2012 . 
PART I 


Section iji 


GOVERN 


ം സർ 
VMENT OF 


KERA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 21528 / ലെഗ്. ജി2 / 2012 / നിയമം. 


| 2012 ഒക്ടോബർ 1 
തിരുവനന്തപുരം, 

1934 ആശ്വിനം 9 


- 2012 സെപ്റ്റംബർ 30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനി 
പ റ യുന്ന ഓർ ഡി നൻ സ് പൊതു ജ ന ങ്ങ ളു ടെ അറി വി ലേ ക്കായി ഇതി നാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 55 -ാം നമ്പർ ഓർഡിനൻസ് 


2012 - ലെ കോഴിക്കോട് സർവ്വകലാശാല ( ഭേദഗതി) 

ഓർഡിനൻസ് 


- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല ആക്റ്റ് 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


- ഒരു 
ഓർഡിനൻസ് 


പീഠിക . കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ 
സത്വര നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2012 - ലെ കോഴിക്കോട് 
സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


(2 ) ഇത് 2012 സെപ്റ്റംബർ 22 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


2. 1975 - ലെ 5 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1975 - ലെ കോഴിക്കോട് സർവ്വകലാശാല 
ആക്ടിന് ( 1975- ലെ 5) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക) 
3 -ാം വകുപ്പിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതിക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരി 
ക്കുന്നതാണ്. 


- 3. 7 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 7 -ാം വകുപ്പിന്റെ (4 ) -ാം 
ഉപവകുപ്പിന്റെ ( ബി) ഖണ്ഡത്തിനുള്ള ക്ലിപ്ത നിബന്ധനയിൽ “ ഒരു വർഷം ” എന്ന 
വാക്കുകൾക്കു പകരം “രണ്ടു വർഷം എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 4. സാധൂകരണം. പ്രധാന ആക്ടിലെ 7 -ാം വകുപ്പിന്റെ (4) -ാം ഉപവകുപ്പിന്റെ 
( ബി ) ഖണ്ഡ ത്തിൻ കീഴിൽ 2011 സെപ്റ്റം ബർ 22 -ാം തീയ തി യിലെ 
ഇ . എൽ. ഇ . സി. 2 / 2011 നമ്പർ വിജ്ഞാപനം പ്രകാരം ചാൻസലർ നാമനിർദ്ദേശം 
ചെയ്ത സിൻ ഡി ക്കേ റ്റിന്റെ കാലാ വധി അ വ സാ നിച്ചി രു ന്നാൽ തന്നെയും 
2012 സെപ്റ്റംബർ 22 -ാം തീയതിയിലും അതിനുശേഷവും ഈ ഓർഡിനൻസ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി വരെയും ചെയ്ത ഏതെങ്കിലും കാര്യമോ 
എടുത്ത ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസ് പ്രകാരം ഭേദഗതി ചെയ്ത 
പ്രധാന ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സാധുതയോടെ ചെയ്തതോഎടുത്തതോ 
ആയി കരുതപ്പെടേണ്ടതാണ്. 


എച്ച്. ആർ. ഭരദ്വാജ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


സി . രമണി, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


